Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12 /2009 -2011 


OVERN 


കാര 


Let 


MENT OF 


KEDALA 


അർ 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


. 


times . 


19th October 2010 
2010 ഒക്ടോബർ 19 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 


1. - . 


No. 


- | 41 
നമ്പർ 


. 41 


27th Aswina 1932 
1932 ആശ്വിനം 27 


PART III 
Education Department 


വിജ്ഞാപനം 


De 


നമ്പർ സി. ജനറൽ (4) /27273/ 10 / സി . ജി. ഇ . 2010 ആഗസ്റ്റ് 7 . 

ഒൻപതാം ക്ലാസ്സിൽ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ 
ഇൻഡ്യൻ ഹയർ സെക്കന്ററി സ്കൂൾ, കണ്ണൂരിൽനിന്ന് തോറ്റ 
അബു ജോസഫ് എന്ന വിദ്യാർത്ഥി 4 - 6 - 2008 - ന് മലബാർ 
കിസ്റ്റ്യൻ കോളേജ് ഹൈ സ് കൂൾ, കോഴി ക്കോ ട്ടേക്ക് 
ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങിയതിനുശേഷം, അക്കാര്യം 
മറ ച്ചു വെച്ചു കൊണ്ട് അ ൽ ഹുദാ ഇം ഗ്ലീഷ് മീഡിയം 

ഹൈസ്കൂൾ നെല്ലിക്കുന്ന്, മലപ്പുറം ജില്ലയിലെ അൺ 
എയിഡഡ്സ്കൂളിൽ പഠിച്ചതാണെന്ന് കാണിച്ച് പവറ്റ് 
സ്റ്റഡി കുട്ടിയാണെന്ന വ്യാജേന രക്ഷിതാവ് സാക്ഷ്യപ്പെടു 
ത്തിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഗവൺമെന്റ് 
ഉത്തരവ് നമ്പർ 2164 / 08 | പൊ . വി . വ ., തീയതി 13 - 5 - 2009 
പകാരം ജി. വി . എച്ച്. എ സ്. എ സ് ., കണ്ണൂരിലെ 
പ്രധാനാദ്ധ്യാപകൻ മുഖേന 9 -ാം തരത്തിൽനിന്ന് ജയിക്കുന്ന 
തിനുവേണ്ടി പ്രവേശന പരീക്ഷ നടത്തിച്ച് യോഗ്യതാ സർട്ടി 
ഫിക്കറ്റ് നേടി ചാല ഗവൺമെന്റ് ഹൈസ്കൂ ളിൽ 10 -ാം 
തരത്തിൽ അനധികൃതമായി പ്രവേശനം നേടിയതു കൂടാതെ 
ടി വിദ്യാർത്ഥിയുടെ അമ്മ ശ്രീമതി കെ . യു . റോസമ്മ 
കണ്ണൂർ ജി. വി . എച്ച്. എസ്. എസ്സിലെ കായിക അദ്ധ്യാപിക് 
ആയതിനാൽ 2008 നവംബർ 24 മുതൽ പശ്ചിമബംഗാളിലെ 


ഫർഗാനാ ജില്ലയിൽവെച്ച് നടന്ന ദേശീയ വോളി ബോൾ 
ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂരിൽനിന്ന് ടീം മാനേജരായി പങ്കെടു 
ത്തിട്ടുണ്ട്. അവിടെനിന്ന് ലഭിച്ച പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് 
ഉപയോഗിച്ച് ശ്രീ. അബു ജോസഫ് ദേശീയ വോളിബോൾ 
മത്സ ര ത്തിൽ പങ്കെടുത്തു എന്ന വ്യാജ സർട്ടി ഫിക്കറ്റ് 
ഹാജ രാ ക്കു കയും അതു വഴി എസ്.എസ്.എൽ. സി . - ക്ക് 
60 മാർക്ക് ഗ്രേസ് മാർക്കായി കരസ്ഥമാക്കുകയും ചെയ്തു . 

വ്യാജസർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് 
നേടുക, അനധികൃതമായി പത്താം ക്ലാസ്സിലേക്ക് പ്രവേശനം 
നേടുകഎന്നീ ഗുരുതരമായ കുറ്റങ്ങൾ ഗവ. എച്ച്.എസ്.എസ്. 
പള്ളിക്കുന്നും, കണ്ണൂരിൽ പ്ലസ്ല വിന് പഠിച്ചുകൊണ്ടിരുന്ന 
അബു ജോസഫിന്റെ പേരിൽ തെളിഞ്ഞ തി നാൽ മാസ്റ്റർ 
അബു ജോസഫ്, സ്റ്റാൻലി ഹൗസ്, മുണ്ടയാട്, കണ്ണൂരിന് 
2 009 മാർച്ചിൽ രജി സ്റ്റർ നമ്പർ 5 2 0435 ആയി ഇ 
ഓഫീസിൽനിന്ന് നൽകിയ എസ്.എസ്.എൽ. സി. സർട്ടിഫിക്കറ്റ് 

ജോയിന്റ് കമ്മീഷണർ, പരീക്ഷാഭവനിൽ നിന്ന് പുറപ്പെടുവിച്ച 
ഉത്ത ര വിന്റെ അടി സ്ഥാ ന ത്തിൽ റദ്ദ് ചെയ്ത താ യി 
ഇതിനാൽ പ്രഖ്യാപിക്കുന്നു . 


പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം, 
പരീക്ഷാഭവൻ, പൂജപ്പുര, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സെക്രട്ടറി. 


KERALA GAZETTE 


[PART III 


നോട്ടിഫിക്കേഷൻ 

സർട്ടി ഫിക്കറ്റ് കിട്ടി യിട്ടു ണ്ടങ്കിൽ അ ത് സാങ്കേ തിക 
- (1 ) 

പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ 

അയച്ചുതരുവാൻ താൽപര്യപ്പെടുന്നു . 
നമ്പർ റ്റി. എക്സ് - 3 / 12564/ 2010. 2010 സെപ്റ്റംബർ 23. -- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1983 നവം ബർ 

പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിൽ നടത്തിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 

മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
ഡിപ്ലോമ പരീക്ഷ യിൽ പന്തളം എൻ. എ സ് . എ സ് . 

- അറിയിക്കേണ്ടതാണ്. 
പോളിടെക്നിക്കിൽനിന്നും 55 6 9 രജിസ്റ്റർ നമ്പർ പ്രകാരം 

( 4 ) 
പാസ്സായ ശ്രീമാൻ ശൈലേന്ദ്ര ബാബു , കെ . ആർ. എന്ന ആൾക്ക് 
നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. 

നമ്പർ റ്റി .എക്സ് - 14 / 13042/ 2010. 2010 സെപ്റ്റംബർ 24 . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 

-- സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2009 ഏപ്രിൽ 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപര്യപ്പെടുന്നു . 

- മാസത്തിൽ നടത്തിയ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 

ഡിപ്ലോമ പരീക്ഷയിൽ കാഞ്ഞ ങ്ങാട് സ്വാമി നിത്യാ നന്ദ 
- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പോളിടെക്നിക്കിൽനിന്നും 86050119 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
പരാതിഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു ശ്രീമാൻ ബിജേഷ്, കെ . പി . എന്ന ആൾക്ക് 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
അറിയിക്കേണ്ടതാണ്. 

ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 

സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
- (2) 

വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപര്യപ്പെടുന്നു . 
നമ്പർ റ്റി . എക്സ് - 4 / 12736 / 2010. 2010 സെപ്റ്റംബർ 9. പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
സാങ്കേ തിക പരീക്ഷാ കൺ ടോ ളർ 2007 ഏപിൽ 

പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസ ത്തിൽ നട ത്തിയ ഇലക് ടി ക്കൽ എഞ്ചി നീ യ റിംഗ് 

മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
ഡിപ്ലോമ പരീക്ഷയിൽ ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിൽ 

- അറിയിക്കേണ്ടതാണ്. 
നിന്നും 84 0 3 0 197 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 

- ( 5) 
ശ്രീമാൻ വിനു ബാല കൃ ഷ്ണൻ എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടി ഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . നമ്പർ റ്റി .എക്സ് - 14 /12280 /2010. 2010 സെപ്റ്റംബർ 27. 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന 

- സാങ്കേ തിക പരീക്ഷാ കൺ ടാ ളർ 1988 ഏ പിൽ 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപര്യപ്പെടുന്നു . 

മാ സ ത്തിൽ നട ത്തിയ മെക്കാ നിക്കൽ എഞ്ചി നീ യ റിംഗ് 

ഡിപ്ലോമ പരീക്ഷ യിൽ അളഗപ്പനഗർ ത്യാഗരാജർ 
- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പോളിടെക്നിക്കിൽനിന്നും 11737 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പരാതിഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു പാസ്സായ ശീമാൻ ഷാജു മാത്യു എന്ന ആൾക്ക് നൽകിയ 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കു ന്നു . ആർക്കെ 
അറിയിക്കേണ്ടതാണ്. 

ങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ , തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ 

അയച്ചുതരുവാൻ താൽപര്യപ്പെടുന്നു . 
നമ്പർ റ്റി .എക്സ് - 11/ 12749 / 2010 . 2010 സെപ്റ്റംബർ 9. 

-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 2007 ഏപ്രിൽ പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസ ത്തിൽ നട ത്തിയ ഇലക് ടിക്കൽ എഞ്ചി നീ യ റിംഗ് മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
ഡിപ്ലോമ പരീക്ഷയിൽ മീനങ്ങാടി സർക്കാർ പോളിടെക്നിക്കിൽ 

അറിയിക്കേണ്ടതാണ്. 
നിന്നും 84031022 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ 
ശോഭിത്, പി . പി . എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമ സാങ്കേതിക പരീക്ഷാ വിഭാഗം, 

( ഒപ്പ്) 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 

തിരുവനന്തപുരം. 

ജോയിന്റ് കൺട്രോളർ. 


| ( 3 ) 


